O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


69 


REGISTRATION CERTIFICATE 


No. C1 / 3518 / 2018 . 


2nd November 2021 . 


I do hereby certify in exercise of the powers conferred on me under Section 7 
of the Kerala Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following 
Society , the particulars which is furnished in the Categorical Statement is registered 
by me today as a Co - operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the undermentioned society are also hereby 
registered under the said section . 


തരം തിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര് - കോതാട് ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ E. 345 ( D ) Apcos . 


രജിസ്റ്റർ ചെയ്ത തീയതി - 1-11-2021 . 
മേൽവിലാസം - കോതാട് ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ E. 345 ( D ) Apcos , 

കോതാട് പി . ഒ . , പിൻ -682 027 . 


പോസ്റ്റാഫീസ് - കോതാട് . 


താലൂക്ക് - കണയന്നൂർ 


ജില്ല - എറണാകുളം 

- 


പ്രവർത്തന പരിധി- കടമക്കുടി പഞ്ചായത്തിലെ 5 , 6 , 7 വാർഡുകളിൽ ഉൾപ്പെട്ടതും , വടക്കും കിഴക്കും 

പെരിയാർ പുഴയുടെ കൈവഴിയായ ഉദ്യോഗമണ്ഡൽ കനാൽ , തെക്ക് പെരിയാർ പുഴയുടെ 

കൈവഴിയായ ചിറ്റൂർ പുഴ , പടിഞ്ഞാറ് പെരിയാർ പുഴ , അതിരുകളായ കണ്ടനാട് , കോരാമ്പാടം , 
കോതാട് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള കോതാട് ദ്വീപ് പ്രദേശങ്ങൾ . 


ബാധ്യത - ലിമിറ്റഡ് . 


പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും . 


അംഗീകൃത മൂലധന ? 1,00,000 . 

- ₹ 


സംഘ ത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെത്തുക , 
ഓഹരി 

മൂല ധ ന , സഞ്ചിതമായ കരുതൽ ധനം , കെട്ടിട നികുതി എന്നിവയു ടെ 
ആകെത്തുകയിൽ നിന്ന് സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുക യുടെ പത്തിരട്ടിയിൽ 
കവിയുവാൻ പാടുള്ളതല്ല . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
എറണാകുളം , 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


70 


KERALA GAZETTE 


Part III 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


( 1 ) 


നമ്പർ സി .10017 / 2021 . 


2021 ഒക്ടോബർ 27 . 


വിഷയം : ക്ഷീര വികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല- മാള ബ്ലോക്കിലെ പൊയ്യ ക്ഷീരോല് പാ ദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 190 ( ഡി ) ആപ്കോസ് - സമാപ്തീകരണം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 7-12-2016 - ലെ സി / 3905 / 16 -ാം നമ്പർ ഉത്തരവ് . 


( 2 ) മാള ക്ഷീരവികസന ഓഫീസറുടെ 7-10-2021 - ലെ 516 -ാം നമ്പർ കത്ത് . 


തൃശ്ശൂർ ജില്ല യിലെ മാള ബ്ലോക്കിലെ പൊയ്യ ക്ഷീരോ ല് പാദക സഹ ക ര ണ സംഘം 
ക്ലിപ്തം നമ്പർ ആർ 190 ( ഡി ) ആപ്കോസ് പ്രവർത്തനം നിലച്ചതിനാൽ സമാപ്തീകരണ നടപടികൾ 
പൂർത്തീക രി ക്കു ന്ന തി നായി പരാ മർശം ( 1 ) പ്രകാരം മാള 

ക്ഷീര വി ക സന ഓഫീ സ 
സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . സംഘത്തിൽ ഉപകരണങ്ങളോ ആസ്തികളോ 
മറ്റു വസ്തു ക്കളോ ഇല്ലാത്ത സാഹ ചര്യ ത്തിൽ ടി സംഘം സമാ പ് തീക രിച്ച് ര ജി സ് ട്രേ ഷൻ 
റദ്ദ് ചെയ്യാവു ന്ന താണെന്ന് പരാമർശം ( 2 ) പ്രകാരം മാള ക്ഷീര വികസന ഓഫീസർ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹ ചര്യ ത്തിൽ , പരാമർശത്തിന് വിധ യ മായി മാള ബ്ലോക്കിലെ 
പൊയ്യ ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 190 ( ഡി ) ആപ്കോസ് പ്രവർത്തനം 
നില ച്ച തി നാലും സംഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ രേഖ കളും മറ്റ് 

രേഖ കളും മറ്റ് അ നു ബ ന്ധ രേ ഖ കളും 
ലഭ്യമല്ലാത്തതിനാലും രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 
1969 - ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും 
ടി സംഘത്തിന്റെ പേര് , ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും ഉത്തരവാകുന്നു . 


( 2 ) 


നമ്പർ സി .10018,2021 . 


2021 ഒക്ടോബർ 27 . 


വിഷയം : ക്ഷീരവികസന വകുപ്പ് - തൃശ്ശൂർ ജില്ല- മാള ബ്ലോക്കിലെ അമ്പഴക്കാട് ക്ഷീരോല്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 268 ( ഡി ) ആപ്കോസ് സമാപീകരണം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


( 1 ) ഈ ഓഫീസിലെ 18-2-2012 - ലെ സി 5155 2011 -ാം നമ്പർ ഉത്തരവ് . 


( 2 ) മാള ക്ഷീരവികസന ഓഫീസറുടെ 7-10-2021 - ലെ 375 ; 16 -ാം നമ്പർ കത്ത് . 


തശ്ശൂർ ജില്ല യിലെ മാള ബ്ലോക്കിലെ അമ്പഴക്കാട് ക്ഷീരോല് പാദക സഹ ക ര ണ സംഘം 
ക്ലിപ്തം നമ്പർ ആർ 268 ( ഡി ) ആപ്കോസ് പ്രവർത്തനം നിലച്ചതിനാൽ സമാപ്തീകരണ നടപടികൾ 
പൂർത്തീ ക രി ക്കു ന്ന തി നായി പരാ മർ ശം ( 1 ) പ്രകാരം മാള 

ക്ഷീ ര വി ക സന ഒാഫീ സ 
സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . സംഘത്തിൽ ഉപകരണങ്ങളോ ആസ്തികളോ 
മറ്റു വസ്തു ക്കളോ ഇല്ലാത്ത സാഹ ചര്യ ത്തിൽ ടി സംഘം സമാ പ് തീക രിച്ച് രജി സ് ട്രേ ഷൻ 
റദ്ദ് ചെയ്യാവു ന്നതാണെന്ന് പരാമർശം ( 2 ) പ്രകാരം മാള ക്ഷീര വികസന ഓഫീസർ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


71 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശത്തിന് വിധേയമായി മാള ബ്ലോക്കിലെ അമ്പഴക്കാട് 
ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 268 ( ഡി ) ആപ്കോസ് പ്രവർത്തനം 
നില 2 തി നാലും സംഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ രേഖ കളും മറ്റ് അ നു ബ ന്ധ 

രേ ഖ കളും 
ലഭ്യമല്ലാത്തതിനാലും രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 
1969 - ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും 
ടി സംഘത്തിന്റെ പേര് , ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും ഉത്തരവാകുന്നു . 


( 3 ) 


നമ്പർ സി .10040 2021 . 


2021 ഒക്ടോബർ 29 . 


വിഷയം : 


സഹ ക ര ണ 


ക്ഷീര വി ക സന വകുപ്പ് - തിപ്പിലശ്ശേരി ക്ഷീരോല് പാ ദക 

സംഘം 
ക്ലിപ്തം നമ്പർ ആർ . 254 ( ഡി ) ആപ്കോസ് - സമാ ഫീക രണം - 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 11-2-2004 - ലെ സി 153 { 2002 -ാം നമ്പർ ഉത്തരവ് . 


( 2 ) ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസറുടെ 13-10-2021 - ലെ 151 / 2017 -ാം നമ്പർ കത്ത് . 


തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ ബ്ലോക്കിലെ തിപ്പിലശ്ശേരി ക്ഷീരോല്പാദക സഹകരണസംഘം 
ക്ലിപ്തം നമ്പർ ആർ 254 ( ഡി ) ആപ്കോസ് പ്രവർത്തനം നിലച്ചതിനാൽ സമാപ്തീകരണ നടപടികൾ 
പൂർത്തീക രി ക്കു ന്ന തി നായി പരാമർശം ( 1 ) പ്രകാരം ചൊവ്വന്നൂർ ക്ഷീര വികസന ഓഫീസറെ 
സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . സംഘത്തിൽ ഉപകരണങ്ങളോ ആസ്തികളോ 
മറ്റു വസ്തു ക്കളോ ഇല്ലാത്ത സാഹ ചര്യ ത്തിൽ ടി സംഘം സമാ പ് തീക രിച്ച് ര ജി സ് ട്രേ ഷൻ 
റദ്ദ് ചെയ്യാവുന്നതാണെന്ന് പരാമർശം ( 2 ) പ്രകാരം ചൊവ്വന്നൂർ ക്ഷീരവികസന ഓഫീസർ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യ ത്തിൽ പരാമർശത്തിന് വിധേ യ മായി ചൊവ്വന്നൂർ ബ്ലോക്കിലെ 
തിപ്പിലശ്ശേരി ക്ഷീരോല് പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ . 254 ( ഡി ) ആപ്കോസ് 
പ്രവർത്തനം നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളും മറ്റ് അനുബന്ധ രേഖകളും 
ലഭ്യമല്ലാത്തതിനാലും രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 
1969 - ലെ കേരള സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും 
ടി സംഘത്തിന്റെ പേര് , ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും ഉത്തരവാകുന്നു . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , തൃശ്ശൂർ . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


72 


KERALA GAZETTE 


Part III 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ജയസുജീഷ് , ജെ . എസ് . ) 


നമ്പർ സി.ഇ .10390 2021 . 


2021 ഒക്ടോബർ 22 . 


സംഘം 


വിഷയം : -ക്ഷീര വികസന വകുപ്പ് - പാലക്കാട് - മീറ്റ് ന ക്ഷീരോല് പാദക സഹ ക രണ 

ക്ലിപ്തം നമ്പർ പി . 269 ( ഡി ) ആപ്കോസ് - സമാപ്തീക രണം - സഹകരണ നിയമം 

വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 5-10-2006 - ലെ ഇ -1733 / 2006 -ാം നമ്പർ ഉത്തരവ് . 


( 2 ) ലിക്വിഡേറ്ററുടെ 8-1-2007 - ലെ നോട്ടീസ് . 


( 3 ) ലിക്വിഡേറ്ററുടെ 24-8-2021 - ലെ 98 2007 -ാം നമ്പർ കത്ത് . 


ഉത്തരവ് 


മേൽ പരാമർശം ( 1 ) പ്രകാരം മീറ്റ്ന ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 269 
( ഡി ) ആപ്കോസ് സമാപ്തീകരിക്കുന്നതിന് ഒറ്റപ്പാലം ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസറെ സഹകരണ 
നിയമം വകുപ്പ് 72 പ്രകാരം ലിക്വിഡേറ്ററായി നിയമിക്കുകയും പരാമർശം ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ 
സഹകരണ നിയമം റൂൾ 69 അനുസരിച്ച് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ആക്ഷേപങ്ങളും പരാതികളും 
ക്ഷണിക്കുകയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കൊടുക്കുവാനും ലഭിക്കുവാനുമുള്ള 
ബാധ്യതകളെ സംബന്ധിച്ചും മറ്റും പരാതികൾ ബോധിപ്പിക്കുന്നതിന് സമയം അനുവദിക്കുകയും 
ചെയ്തിരുന്നു . എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ യാതൊരുവിധ പരാതികളും ആക്ഷേപങ്ങളും 
ലഭിച്ചില്ലെന്നും സമാപ്തീകരണ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മീറ്റ് ക്ഷീര സംഘത്തിന്റെ 
ഏതെങ്കിലും രേഖകളോ , ബാങ്ക് ബാലൻസ് രേഖകളോ മറ്റ് അസറ്റുകളോ ഇല്ലായെന്ന് ലിക്വിഡേറ്റർക്ക് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും സംഘത്തിൽ ബാദ്ധ്യതകളൊന്നും കൊടുത്തു തീർക്കാനില്ലെന്നും ആയതിനാൽ 
സഹ ക രണ നിയമം വകു പ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് ചെയ്യണമെന്ന് 
മേൽ പരാമർശം ( 3 ) പ്രകാരം ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്യുക യും ശുപാർശ ചെയ്യു കയും 
ചെയ്തിരിക്കുന്നു . 


മേൽ റിപ്പോർട്ടുകളുടെയും ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മീറ്റ് ക്ഷീരോത്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 269 ( ഡി ) ആപ്കോസ് ഇതിനാൽ സമാപ്തീകരിക്കുകയും 
സഹ ക രണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജി സ് ടേ ഷൻ റദ്ദ് ചെയ്തുകൊണ്ട് 
ഉത്തരവാകുകയും ചെയ്യുന്നു . 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , പാലക്കാട് . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:37:50 ] +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


